PART IV 
Private Advertisements and Miscellaneous Notifications 


Kerala State Lotteries Department 


ദർഘാസ് പരസ്യം 


5. ഭാഗ്യക്കുറി ഡയറക്ടറുടെയോ ഡയറക്ടർ ചുമതലപ്പെടു 

ത്തു ന്ന ഉദ്യോ ഗസ്ഥന്റെ യോ നിർ ദ്ദേ ശ മ നു സ രിച്ച് 
കരാറുകാരൻ നിർദ്ദിഷ്ട ജോലികൾ യഥാസമയത്ത് 
ത്യപ് തി ക ര മായി ചെയ്തു തീർത്ത് ഡ യ റ ക ടറുടെ 
ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 


നമ്പർ പബ്.1/7432/ 07 / ഡി .എസ്.എൽ. 
2008 ഒക്ടോബർ 15. 

- കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഭാഗ്യക്കുറി 
ടിക്കറ്റുകൾ, ഡിസ്പ്ളേ പരസ്യങ്ങൾ മുതലായവ പ്രിന്റ് ചെയ്യു 
ന്നതിനുവേണ്ടി അവയുടെ ആർട്ട് വർക്കുകൾ ഫിലിമിലാക്കി 
( 4 കളർ ഫിലിം ഔട്ട് പുട്ട്) നൽകുന്നതിന് തിരുവനന്തപുരം 
ജില്ലയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ( സ്ക്വയർ സെ . മീറ്ററിനുള്ള 
കുറഞ്ഞ നിരക്ക് സഹിതം) മുദ്രവച്ച ദർഘാസ്ക്ഷണിച്ചുകൊള്ളു 
ന്നു . 


6. ആർട്ട് വർക്കു കൾ രഹസ്യസ്വഭാ വ മു ള്ള താ ക യാൽ 
സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും ഉത്തരവാ 
ദിത്വത്തോടെ ഡയറക്ടറെയോ ഡയറക്ടർ അധികാര 
പ്പെടു ത്തുന്ന സീനിയർ ഓഫീ സ റെയോ ഏൽപ്പിച്ച് 
കൈപ്പറ്റു രസീത് വാങ്ങേണ്ടതുമാണ്. ആർട്ട് വർക്കുകൾ 
യാതൊരു കാര ണ വ ശാലും മറ്റൊരു വ്യക്തി ക്കോ 
സ്ഥാപനത്തിനോ കൈമാറുവാൻ പാടുള്ളതല്ല. 


ദർഘാസ് ലഭിക്കേണ്ട തീയതിയും സമയവും 14 -11- 2008 
പകൽ 1 മണിവരെ. 


വിലാസം ഡയറക്ടർ, 

സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്, 
വികാസ് ഭവൻ, 
തിരുവനന്തപുരം. 


നിരതദ്രവ്യം 


രൂപ 3,000 . 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 14-1 - 2008 , 3 മണി. 


ഇതു സംബന്ധിച്ച് കൂടു തൽ വിവരങ്ങൾ പ്രവ്യത്തി 
ദിവസങ്ങളിൽ ഭാഗ്യക്കുറി വകുപ്പിന്റെ ആസ്ഥാന ഓഫീസിലെ 
പരസ്യ വിഭാഗത്തിൽ നിന്ന് നേരിട്ടോ 0471 - 2305193 എന്ന 
mmolceio 2310mg www .keralalotteries .com 20 m 
വെബ്സൈറ്റിൽ നിന്നോ അറിയാവുന്നതാണ്. 


7. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച 

വരുത്തുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന വിശ്വാസ് 
തകർച്ചയ്ക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കരാറുകാ 
രൻ ഉത്തരവാദിയായിരിക്കും. ഈ നഷ്ടം കരാറുകാര 
നിൽ നിന്നും ഈടാക്കുന്നതിനും ഈ കരാർ റദ്ദാ 
ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ഭാഗ്യക്കുറി വകുപ്പ് 

ഡയറക്ടർക്കുണ്ടായിരിക്കും. 
8. മുദ്രവച്ച ദർഘാസുകൾ 14 -11-2008, 1 മണിക്ക്മുൻപായി 
ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ലഭിക്കേണ്ടതാണ്. അന്നേ 
ദിവസം 3 മണിക്ക് സന്നിഹിതരായ ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
- ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറിന് മുകളിൽ 
“ഭാഗ്യക്കുറി ടിക്കറ്റുകൾ, ഡിപ്ലേപരസ്യങ്ങൾമുതലായ 
വയുടെ ആർട്ട് വർക്കുകൾ ഫിലിമിലാക്കുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
10. ഡ യ റക്ടർ, കേരള സംസ്ഥാന ഭാഗ്യ ക്കുറി 

ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരം- 695 033 
എന്ന വിലാസത്തിൽ ദർഘാസുകൾ ലഭിക്കേണ്ടതാണ്. 
11. ടെൻഡർ ഫോറത്തിന്റെ വില - 400 രൂപ + ടാക്സ് സ് 

(ഡ്യൂപ്ളിക്കേറ്റിന് 200 രൂപ + ടാക്സ്.) 


നിബന്ധനകൾ 


1. ദർഘാസ് കാലാ വ ധി കരാർ തീയതി മുതൽ ഒരു 

വർഷം തികയുന്നതുവരെയായിരിക്കും. 
2. കരാർ കാലാവധിക്കുശേഷം വകുപ്പ്ആവശ്യപ്പെടുന്നപക്ഷം 
മൂന്നു മാസം കൂടിയോ പുതിയ കരാറിൽ ഏർപ്പെടുന്നതു 

വരെയോ കരാറുകാരൻ തുടരേണ്ടതാണ്. 
3. കരാ റു കാ രനെ ചുമ ത ല പ്പെ ടു ത്തുന്ന ജോലികൾ 
- ചെയ്യുന്നതിൽ സമയനിബന്ധന പാലിക്കേണ്ടതാണ്. 
4. കരാറുകാരന് ഈ കരാർ പ്രകാരമുള്ളഏതെങ്കിലും 

ജോലി മറ്റൊരാൾക്ക് കൈമാറാ നോ മറ്റൊ രാ ളുടെ 
പേരിലാക്കാനോ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


( ഒപ്പ്) 
സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ. 


തിരുവനന്തപുരം. 


